Kerala Gazette No.36 dated 4th September 1984 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ് 


വിജ്ഞാപനം 
നമ്പർ. 6635 എൽ. എ .4|84 . 

തിരുവനന്തപുരം, 1984ജൂൺ 13 . 
കേരള നിയമസഭയുടെ നടപടികമവും കാര്യ നിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69-ാം ചട്ടിപകാരം, 1984- ലെ അർത്ഥപ്പലിശയും, 
ജന്മിഭാഗവും കരത്തിൽചെലവും ( നിർത്തലാക്കൽ) ബിൽ, ഉദ ° ദേശ കാരണ 
ങ്ങളുടെ വിവരണത്തോടും, ധനകാര്യമെമ്മോറാണ്ടത്താടും ,, " ഏൽപ്പിച്ചു 
കൊടുത്ത നിയമനിർമ്മാണം സംബന്ധിച്ച മെമ്മോറാ ണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


കെ . പി . പത്മനാഭൻ, 
നിയമസഭാ സെക്രട്ടറി . 


G , 1409 s 


ഏഴാം കേരള നിയമസ 

ബിൽ നമ്പർ 118 


1984- ലെ അർത്ഥപ്പലിശയും ജന്മി ഭോഗവും 

കരത്തിൽ 
ചെലവും ( നിർത്തലാക്കൽ) ബിൽ 
അർത്ഥപ്പലിശയും ജൻമിയോഗവും കരത്തിൽചെലവും നഷ്ടപരിഹാരം 
നൽകി നിർത്തലാക്കുന്നതിനുളള ഒരു ബിൽ . 

പീഠിക - ആവർത്തികമായും കാലാനുക്രമമായും ജൻമിമാർക്ക നൽകി 
ക്കൊണ്ടിരിക്കുന്ന അർത്ഥപ്പലിശയും , ജൻമിഭാഗവും കരത്തിൽചെലവും 
നഷ്ടപരിഹാരം നൽകി നിർത്തലാക്കുന്നതും അതോടനുബന്ധിച്ചുളള കാര്യ 
ങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യുന്നതുംയുക്തമായിരിക്കുകയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിഅഞ്ചാം സംവത്സരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു . 

1. ചുരുക്കപ്പേരും വ്യാപ്തിയും ആരംഭവും.-(I) ഈ ആക്ററിന് 
1984- ലെ അ ർത്ഥപ്പലിശയും ജൻമി ഭോഗവും കരത്തിൽചെലവും ( നിർത്ത 
ലാക്കൽ) ആക്റ് എന്നു പേർ പറയാം. 

(2) 1949ജൂലൈ1-ാം തീയതിക്കു മുമ്പ് തിരുവിതാംകൂർ സംസ്ഥാന 
ത്തിൽ ഉൾപ്പെട്ടിരുന്ന കേരള സംസ്ഥാനത്തിന്റെ പ്രദേശത്തു ഇതിനു 
വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 

(3) ഗസററ് വിജ്ഞാപനം വഴി സർക്കാർ നിശ്ചയിക്കുന്ന ഉപകാര 
മുളള തീയതിയിൽ ഇതു പ്രാബല്യത്തിൽ വരുന്നതാണ്. 

2. നിർവ്വചനങ്ങൾ. - ഈ ആക്ററിൽ, സന്ദർഭം മറ്റുവിധത്തിൽ ആവശ്യ 
പ്പെടാത്തപക്ഷം - 

( എ ) നിശ്ചിത ദിവസം എന്നാൽ ഈ ആക്ററ് പ്രാബല്യത്തിൽ 
വരുന്ന തീയതി എന്നർത്ഥമാകുന്നു . 

( ബി ) “അർത്ഥപ്പലിശ - എന്നാൽ വിളംബരത്തീയതിക്കുമുമ്പ് 
നെല്ലായിമാതം നൽകേണ്ടിയിരുന്നതും ജൻമിയുടെ ഇച്ഛാനുസരണം 
നെല്ലാംയാ പണമായോ സർക്കാർ നൽകേണ്ടതുമായ ഒരു അലവൻസ് എന്നർ 
ത്ഥമാകുന്നു , എന്നാൽ ഏതെങ്കിലും , രാഷ്ടീയ പെൻഷനോ കുടുംബ , 
പെൻഷനോ അതിൽ ഉൾപ്പെടുന്നതല്ല . 

( സി ) ജൻമി എന്നാൽ സർക്കാരിൽ നിന്നും അർത്ഥപ്പലിശയോ 
ജൻമിഭാഗമോ അഥവാ കരത്തിൽചെലപോ വാങ്ങാൻ അർഹതയുളള 
എന്നർത്ഥമാകുന്നു ; 

( ഡി) ജൻമിമോഗം എന്നാൽ കൊല്ലവർഷം 1061- ലെ റവന്യൂസെററിൽ 
മെൻറിൽ പഞ്ചാരപ്പാട്ടമായി തരംതിരിച്ചിട്ടുളള ചില നെൽപ്പാടങ്ങളിൻമേൽ 
നികുതിയായി ചുമത്തിയിട്ടുളളതും പ്രസ്തുത സെറ്റിൽമെന്റിനു മുമ്പായി 

G. 1409 


ഒരാൾ 


2 


ആ നെൽപ്പാടങ്ങളിൻമേൽ ജൻമികൾക്കുളള ചില അവകാശ കളുടെ അംഗീകാര 
മായാ 

ജൻമികൾക്ക് നൽകിയിരുന്നതും, വിവര തീയതിയിലും 
- അതിനുശേഷവും, - ജൻമിമാരുടെ ഇച്ഛാനുസരണം നെല്ലായേംപണമായോ 
നൽകാവുന്നതുമായ നെല്ലിൻറ് വീതമെന്നർത്ഥമാകുന്നു ; എന്നാൽ അതിൽ 
ഏതെങ്കിലും രാഷ്ടീയ പെൻഷനോ കുടുംബപെൻഷനോ ഉൾപ്പെടുന്നതല്ല ; 

( ഇ ) “കരത്തിൽചെലവു ” എന്നാൽ സർക്കാരിൽ നിന്നും പെൻഷനോ 
അലവൻസോ കിട്ടാൻ അവകാശമുണ്ടായിരുന്ന ചില ഭൂമി കൈവശക്കാർക്ക് 
അവരുടെ കൈവശഭൂമിക്ക് കൊടുക്കേണ്ടതായ മുനികുതിയിന് നിന്നും 
അങ്ങനെയുളള തുകകൾ തട്ടിക്കഴിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്ന പതിവിനു 
പകരമായി്. സർക്കാർ (ടഷറിയിൽ നിന്നും സർക്കാർ കൊടുക്കേണ്ടതായ 
പെൻഷനോ അലവൻസോ എന്നർത്ഥമാകുന്നു . 

(എഫ്) നിർണ്ണയിക്കപ്പെട്ടു . എന്നാൽ ഈ ആക്റം! (പകാരം ഉണ്ടാ 
ക്കിയ ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു . 

( ജി ) " വിളംബരം എന്നാൽ 1917 ആഗസ്റ് 27 -ാം തീയതി 
തിരുവിതാംകൂർ മഹാരാജാവ് പുറപ്പെടുവിച്ചു . വിളംബരം എന്നർത്ഥ 
മാകുന്നു . 

( എച്ച്) തഹശീൽദാർ എന്നാൽ, അതതു സംഗതിപോലെ , അർത്ഥ 
പ്പലിശയോ ജൻമി രോഗമോ (അതുപണമായി കൊടുക്കേണ്ട സംഗതിയിൽ) 
കരത്തിൽച്ചെലവോ ഏതു സർക്കാർ Is ഷറിയിൽ നിന്നാണാ ജൻമിക്ക 
നൽകേണ്ടതു അതു സ്ഥിതിചെയ്യുന്ന താലുക്കിലെ തഹശീൽദാർ എന്നർത്ഥ 
മാകുന്നതും, അതിൽ ഈ ആക്ററ് പ്രകാരം തഹശീൽദാരുടെ അധികാരങ്ങൾ 
വിനിയോഗിക്കുന്നതിന് സർക്കാർ അധികാരപ്പെടുത്തുന്ന മറ്റു ഏതൊരു 
ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നതും ആകുന്നു . 

3. അർത്ഥപ്പലിശയും ജീരോഗവും കരത്തിൽ ചെലവും നിറുത്ത 
ലാക്കൽ-1) തൽസമയം പ്രാബല്യത്തിലുളള ഏതങ്കിലും നിയമത്തിലോ 
അഥവാ ഏതെങ്കിലും കരാറിലാ അഥവാ കോടതിയുടെ ഏതെങ്കിലും 
വിധി ന്യായത്തിലോ,. ഡി കിയാലോ അഥവാ ഉത്തരവിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, നിശ്ചിത ദിവസത്തിലും അന്നു മുതലും യാതൊരു 
ജൻമിക്കും. അർത്ഥപ്പലിശയോ, മൻമിമോഗമോ അഥവാ കരത്തിൽചെലവോ 
വാങ്ങാൻ അവകാശമില്ലാത്തതും അത് ജൻമിക്ക് നൽകാൻ സർക്കാരിന 
യാതൊരു . ബാദ്ധ്യതയുമില്ലാത്തതും , അർത്ഥപ്പലിശയോ, ജൻമിഭാഗമോ 

കരത്തിൽചെലവോ വാങ്ങാനുളള അവകാശവും കൊടുക്കാനുളള 
ബാദ്ധ്യതയും ഇല്ലാതാകുന്നതുമാണ്. 

(2) (1) -ാം ഉപവകുപ്പു പ്രകാരം അർത്ഥപ്പലിശയോ ജൻമിമോഗമോ 
കരത്തിൽചെലവോ വാങ്ങാനുളള അവകാശം ഇല്ലാതായ ഏതൊരു ജൻമിക്കും 
ഇതിനുശേഷം വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരമുളള നഷ്ടപരിഹാരം വാങ്ങാൻ 
അവകാശമുണ്ടായിരിക്കുന്നതും, സർക്കാർ അത് കൊടുംകണ്ടതുമാണ്. 

4. കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തുക. (1) 3 -ാം വകുപ്പ് (2)-ം ഉപ 
വകുപ്പിൽ പരാമർശിച്ചിട്ടുളള നഷ്ടപരിഹാരം, ഈ വകുപ്പ് (2) -ാം ഉപവകു 
പ്പിൽ പറഞ്ഞിട്ടുളള, അതതു സംഗതിപോലെ , . അർത്ഥപ്പലിശയുടേയോ, 
ജൻമിഭാഗത്തിൻറെയോ പണമായുളള്, മൂല്യത്തിൻറയോ അഥവാ കരത്തിൽ 
ചെലവഴ തുകയുടെയോ പ്രിന്തണം ഇരട്ടിക്ക് തുല്യമായ ഒരു തുക ആയിരി 
ക്കുന്നതാണ്. 


അഥവാ 


** 


1 


4 


3 
( 2) ഏതെങ്കിലും നിയമത്തിലോ അഥവാ കോടതിയുടെഏതെങ്കിലും 
വിധിന്യായത്തിലോ, ഡീകിയിലോ അഥവാ ഉത്തരവിലോ 
അടങ്ങിയിരുന്നാലും, അർത്ഥപ്പലിശയും, ജൻമിഭാഗവും കരത്തിൻചെലവും 

എന്തുതന്നെ 
സംബന്ധിച്ച നെല്ലിന്റെ പരിവർത്തനംചെയ്ത നിരക്ക് സ്റാൻഡേർഡ് 
പറയ്ക്ക് ആറു രൂപ ആയിരിക്കുന്നതാണ്. 

വിശദീകരണം : ഈ ഉപവകുപ്പിന്റെ ആവശ്യങ്ങൾക്കായി സ്ററാൻ 
ഡർഡ് പറ" എന്നാൽ 13.11 ലിറററിന് തുല്യമായ ഒരു അളവ് 
ത്ഥമാകുന്നു . 

എന്നർ 
( 3) ഈ ആക്റ ° ( പകാരം ഒരു ജൻമിക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തുക 
നിശ്ചിത ദിവസം മുതൽ കൊടുക്കാനുളളതായി കരുതേണ്ടതും അതിൻ 
മേലുളള പലിശ ആ ദിവസം മുതൽ നഷ്ടപരിഹാരം കൊടുക്കുന്ന തീയതി 
വരെ വർഷം തോറും നാലര ശതമാനം എന്ന നിരക്കിൽ കൊടുക്കേണ്ടതുമാണ്. 

5. നഷ്ടപരിഹാരം പണമായി കൊടുക്കേണ്ടതാണെന്ന ° : ഈ ആക്ട 
- ( പകാരം കൊടുക്കേണ്ടതായ നഷ്ടപരിഹാരം പണമായി നൽകേണ്ടതാണ്. 

6. , നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച നടപടികൾ തഹശീൽ 
ദാർ മുമ്പാകെ ആയിരിക്കണമെന്ന് : ഈ ആക്ററ് ( പകാരം ഒരു ജൻമിക്ക 
നൽകാതോയ നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തുന്നതും അതിന് അവകാശ 
പ്പെട്ട ആളുകൾക്ക് അത് നൽകുന്നതും സംബന്ധിച്ചുളള എല്ലാ നടപടി 
കളും തഹശീൽദാർ മുമ്പാകെ ആയിരിക്കുന്നതാണ്. 

7. നഷ്ടപരിഹാരപ്പട്ടിക - തഹശീൽദാർ തയ്യാറാക്കേണ്ടതാണെന്ന് 
1 ആക്ററ് ( പകാരം ജൻമിമാർക്ക് നഷ്ടപരിഹാരം നൽകുക എന്ന ലക്ഷ്യ 
ത്തോടുകൂടി, തഹശീൽദാർ നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ 

ഏതൊരു ജൻമി 
യുടേയും. 

( എ ) ഓരോ വർഷവും നൽകേണ്ട അതതു സംഗതിപോലെ, അർത്ഥ 
പ്പലിശയോ ജന്മിഭാഗമോ അഥവാ കരത്തിൻചെലവോ അതും അത 
വാങ്ങാൻ അവകാശമുളള ആളുകളുടെ പേരും; 

( ബി ) ഈ ആക്റ്റ് പ്രകാരം നൽകേണ്ട നഷ്ടപരിഹാര തുകയും ; 

( സി) നിർണ്ണയിക്കപ്പെടാവുന്ന മററു വിവരങ്ങളും; കാണിച്ചുകൊണ്ട് 
ഒരു കരട് നഷ്ടപരിഹാരപ്പട്ടിക തയ്യാറാക്കേണ്ടതാണ്. 

8. കരടു നഷ്ടപരിഹാരപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് : (I) 7 -ാം 
വകുപ്പു പ്രകാരം നഷ്ടപരിഹാരപ്പട്ടിക തയ്യാറാക്കിയതിനുശേഷം തഹശീൽദാർ 

( എ ) കരടു നഷ്ടപരിഹാരപ്പട്ടിക തയ്യാനുക്കിയെന്നും, നോട്ടീസിൽ 
പറഞ്ഞിരിക്കുന്ന സ്ഥലത്തും 

സമയത്തും ബന്ധപ്പെട്ട ആളുകൾക്ക 
നോട്ടീസ് പരിശോധിക്കാനായി വച്ചിരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് 
ഗസററിലും നിർണ്ണയിക്കപ്പെടാവുന്ന മററു രീതിയിലും ഒരു നോട്ടീസ് (പ്രസി 
ദ്ധീകരിക്കേണ്ടതും 

കരടു നട 
( ബി ) അങ്ങനെയുളള ഒരു നോട്ടീസിന്റെ പകർപ്പ് 
പരിഹാരപ്പട്ടികയുടെ ഒരു പകർപ്പോടുകൂടി .1 -ാം വകുപ്പ് ( എ ) എന്ന 
ഖണ്ഡത്തിത പരാമർശിച്ചിരിക്കുന്നഓരോ 

" ആളിനും 

കൊടുക്കുകയോ 
ഉകാടുക്കാൻ ഇടയാക്കുകയോ ചെയ്യേണ്ടതുമാണ്. 


ഈ 


5 


( 2) (I) -ാം ഉപവകുപ്പു പ്രകാരമുളള നോട്ടീസിൽ ഓഹരിയെന്ന നില 
- യിലാ, സംരക്ഷണപ്പടി എന്ന നിലയിലോ, അഥവാ മററു വിധത്തിലാ 
നഷ്ടപരിഹാരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിനു അവകാശം ഉന്നയിക്കുന്ന 
ജൻമിയുടെ കുടുംബത്തിലുളള അംഗങ്ങളുൾപ്പെടെ അവകാശ ബന്ധമുള 
എല്ലാ ആളുകളേയും തഹശീൽദാർ മുമ്പാകെ ഹാജരാകാനും നിർണ്ണയിക്കപ്പെ 
ടാവുന്ന സമയത്തിനകം അവകാശങ്ങളോആക്ഷേപങ്ങളോ ബോധിപ്പിക്കാനും 
കൂടിആവശ്യപ്പെടേണ്ടതാണ്. 

( 3) ( 2) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന സമയത്തിനകം 
ഏതെങ്കിലും അവകാശമോആക്ഷേപമോ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഹശീൽ 
ദാർ അത് രജിസ്ററർ ചെയ്യേണ്ടതും അത് കേൾക്കുന്നതിനുവേണ്ടി ഒരു 
തീയതി നിശ്ചയിക്കണ്ടതും ബന്ധപ്പെട്ട ജൻമിക്കും നോട്ടീസനുസരിച്ച് 
അദ്ദേഹത്തിൻറ മുമ്പാകെ ഹാജരായേക്കാവുന്ന അവകാശ , ബന്ധമുളള 
ഏതെങ്കിലും ആളിനും അത് സംബന്ധിച്ച അറിയിപ്പ് കൊടുക്കേണ്ടതുമാണ്. 

( 4) (3 )-ാം ഉപവകുപ്പുപ്രകാരം നീശ്ചയിച്ച തീയതിയിലോ നടപടി. 
കൾ മാററിവയ്ക്കപ്പെടാവുന്ന ഏതെങ്കിലും തീയതിയിലോ, തഹശീൽദാർ 
അവകാശങ്ങളും ആക്ഷേപങ്ങളും സംബന്ധിച്ച അന്വേഷണം നടത്തേണ്ടതും 
തീരുമാനം എടുക്കേണ്ടതുമാണ്. 

(5) 4 -ാം ഉപവകുപ്പിലെ ആവശ്യങ്ങൾക്കായി തഹശീൽദാർക്ക് ഒരു 
സിവിൽ കോടതിയുടെഎല്ലാ അധികാരങ്ങളും അവ ബാധകമാകുന്നിടത്തോളം 
ഉണ്ടായിരിക്കുന്നതും, നിർണ്ണയിക്കപ്പെടാവുന്ന മാററങ്ങൾക്കു വിധേയമായി 
സ്ഥാവരവസ്തുക്കൾ സംബന്ധിച്ച് കേസുകൾ കേൾക്കുകയും തീർപ്പാക്കു 
കയും ചെയ്യുന്നതിന് 1908- ലെ സിവിൽ നടപടി നിയമസംഹിതയിൽ 
(1908 - ലെ 5 -ാം കേന്ദ്രആക്ററ്), പറ ഞ്ഞിട്ടുളള നടപടി ക്രമം പാലിക്കേണ്ടതു 
മാണ്. 

9.: തഹശീൽദാരുടെ ഉത്തരവു സിവിൽ കോടതിയുടെ ഉത്തരവായി കരു 
തേണ്ടതാണെന്ന്. (1) 8 -ാം വകുപ്പു പ്രകാരം അവകാശമോ ആക്ഷേപമോ 
തീരുമാനിച്ചുകൊണ്ടോ അഥവാ നഷ്ടപരിഹാരത്തിന് അവകാശപ്പെട്ട ആളുക 
ളുടെ ഇടയിൽ നഷ്ടപരിഹാരത്തുക വീതിച്ചുകൊണ്ടോ ഉളള തഹശീൽദാരുടെ 
ഉത്തരവ് സിവിൽ കോടതിയുടെ ഒരു വിധിയായി കരുതേണ്ടതും അതിൽ 
കേസിന്റെ ഒരു സംക്ഷിപ്ത വിവരണവും, തീരുമാനിക്കേണ്ട കാര്യങ്ങളും അവ 
യിൻമേലുളള തീരുമാനവും, അങ്ങനെയുളള തീരുമാനത്തിനുളള കാരണങ്ങളും, 
അടങ്ങിയിരിക്കേണ്ടതുമാണ്. 

(2) ഏതെങ്കിലും നിയമത്തിൽഎന്തുതന്നെ അടങ്ങിയിരുന്നാലും, (പ്.. 
ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുളള തഹശീൽദാരുടെ ഉത്തരവുമൂലം സങ്കടമനു 
വിക്കുന്ന ഏതൊരാൾക്കും, അങ്ങനെയുളള ഉത്തരവു അയാൾക്കു ലഭിച്ച തീയതി 
മുതൽമുപ്പതു ദിവസത്തിനകം, ജില്ലാ കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാവു 
ന്നതും അപ്പീലിൻമേലുളള ജില്ലാ കോടതിയുടെ ഉത്തരവു അന്തിമമായിരിക്കു 
ന്നതുമാണ്. 

10. അന്തിമമായി തീരുമാനിക്കപ്പെട്ട നഷ്ടപരിഹാരപട്ടികയിലെ തിരു 
ത്തലുകൾ.- ഈ ആക്ററുമൂലമോ ആക്ററ്(പകാരമോ വ്യവസ്ഥ ചെയ്തി 
രിക്കുന്ന പ്രകാരമൊഴികെ, നഷ്ടപരിഹാരപ്പട്ടിക അന്തിമമായി തീരുമാനിച്ചു 
കഴിഞ്ഞതിനുശേഷം അതിൽ യാതൊരു തിരുത്തലും വരുത്താൻ പാടില്ലാത്ത 
താണ്, എന്നാൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുമുമ്പായി ഏതു സമയത്തു 


5 


തഹശീൽദാർക സ്വാധയായോ അഥവാ - അവകാശബന്ധമുളള 
യുടെ അപേക്ഷയിൻമേലോ, ഏതെങ്കിലും 

കക്ഷി 

കൈത്തറേറാ കണക്കിലുളള 
പിശകോ അഥവാ. ആകസ്മികമായ അബദ്ധമോ വിട്ടുകളയലോമൂലം അതിൽ 
ഉണ്ടാകുന്നഏതെങ്കിലും തെറ്റും തിരുത്താവുന്നതാണ്. 

11. നഷ്ട പരിഹാരം കൊടുക്കുന്നത്. (1) ഈ ആക്റുപകാരം 
കൊടുക്കേണ്ടതായ നഷ്ടപരിഹാര അതിന അവകാശമുളളവരാണെന്ന് 
നഷ്ടപരിഹാര പട്ടികയിൽ പേരു ചേർത്തിരിക്കുന്ന ആളുകൾക്കു കൊടുക്കേ 
ണ്ടതാണ്. 

(2) നഷ്ടപരിഹാരത്തിന് അവകാശപ്പെട്ട ഒരു ആൾ അതു അയാൾക്ക് 
നൽകപ്പെടുന്നതിനുമുമ്പ് മരിച്ചുപോകുന്നപക്ഷം, അതു അയാളുടെ നിയമാ 
നുസുത്(പതിനിധികൾക്കു നൽകേണ്ടതാണ്. 

: ( 3) നഷ്ടപരിഹാര കിട്ടാൻ " അവകാശപ്പെട്ട ആൾ ഒരു ടസ്റേറാ 
എൻഡോമെൻറാ ഒരു മൈനറോ, നിയമപരമായ എന്തെങ്കിലും അവശത 
അനുഭവിക്കുന്നആളോഅഥവാ പുർണ്ണാവകാശമില്ലാത്ത ഉടമസ്ഥനോആണ 
ങ്കിൽ ഏതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, എന്നാൽ 
സർക്കാർ കൊടുക്കാവുന്നഏതെങ്കിലും പൊതുനിർദ്ദേശങ്ങൾക്ക് വിധയ 
മായും, " നഷ്ടപരിഹാരം അങ്ങനെയുളള ആൾക്കുംആൾക്കുവേണ്ടിയും നിർണ്ണ 
യിക്കപ്പെടാവുന്ന പ്രകാരമുളള അധികാരസ്ഥാനത്തിലോ അഥവാ ബാങ്കിലേ 
നിക്ഷേപിക്കാവുന്നതാണ്. 

(4) ഏതെങ്കിലും കോടതിയുടെയോ അധികാരസ്ഥാനത്തിന്റെയോ 
മുമ്പാകെ, ഈ ആക്റുപകാരം നൽകേണ്ടതായ നഷ്ടപരിഹാര . മുഴുവ 
നായോഭാഗികമായോ സ്വീകരിക്കുന്നതിനുളള ഏതെങ്കിലും ആളുടെഅവകാശ 

( പ്രത്യക്ഷമായോപരോക്ഷമായോ ബാധിക്കുന്നതോ ബാധിക്കാൻ ഇടയു 
ളളതോ ആയഏതെങ്കിലും വ്യവഹാരമോ അഥവാ നടപടിയോ നടന്നുകൊണ്ടിരി 
ക്കുന്ന സംഗതിയിൽ, 

അങ്ങനെയുളള കോടതിയാ അധികാരസ്ഥാനമോ 
അ പ്രകാരം കൊടുക്കേണ്ടതായ തുക അതിന്റെ അധീനതയിൽ വയ്ക്കുന്നതിന് 
തഹശീൽദാരോട് ആവശ്യപ്പെടാവുന്നതും അ തിനാൽ അങ്ങനെയുള തുക 
" കോടതിയുടേയോ അധികാരസ്ഥാനത്തിന്റെയോ ഉത്തരവനുസരിച്ചു 
കൈയൊഴിക്കേണ്ടതുമാണ്. 

12 , നഷ്ടപരിഹാരം കൊടുക്കുന്നതു അർത്ഥപലിശയോ, ജൻമി 
രോഗമോ അഥവാ , കരത്തിൽച്ചെലവോ കൊടുക്കുന്നബാധ്യതയിൽ നിന്നുളള 
പൂർണ്ണമായ വിമുക്തി ആയിരിക്കുമെന്ന് --ഈ ആക്ററു മൂലമോ ആക്ററു 

അതു 
പകാരമോ നിർണ്ണയിച്ച രീതിയിൽ നഷ്ടപരിഹാരം ജൻമികൾക്കോ 
കിട്ടാൻ അവകാശപ്പെട്ട മററാളുകൾക്കോ കൊടുക്കുന്നത് അതത് സംഗതിപോലെ, 
അർത്ഥപലിശയോ, ജർമിഭാഗമോ അഥവാ കരത്തിൽലവോ നൽകാനുള 
സർക്കാരിന്റെ ബാധ്യതയിൽ നിന്നുളള പൂർണ്ണമായ വിമുക്തിആയിരി 
ക്കുന്നതും, അങ്ങനെഏതെങ്കിലും തുക നൽകുന്നതിനോനഷ്ടപരിഹാരം നൽ 
കുന്നതിനോ വേണ്ടിയുളള കൂടുതലായ യാതൊരു അവകാശങ്ങളും ഉണ്ടായിരി 
ക്കുന്നതല്ലാത്തതുമാകുന്നു . 

13. കുടിശ്ശിക കൊടുക്കുന്നത്. ഈ ആക്ററിൽ എന്തുതന്നെ അടങ്ങി 
യിരുന്നാലും, നിശ്ചിത ദിവസത്തിന് തൊട്ടുമുൻപ് ജൻമിക്കു കിട്ടാനുളളതും 

അർത്ഥ 
ആ ദിവസത്തിനുശേഷം നൽകാത്തതായി അവശേഷിക്കുന്നതുമായ 


6 


പലിശയുടേയോ- ജൻമിഭാഗത്തിൻറയോ കരത്തിൽചെലവിൻറയോ ഏത 
ങ്കിലും കുടിശ്ശിക ഇല ആക്ററു പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപുണ്ടാ 
യിരുന്ന ശതേ രീതിയിൽ ജൻമിക്കു നൽകേണ്ടതാണ് 

14. . സർക്കാരിനോ ഈ ആക്ററുപകാരം അധികാരപ്പെടുത്തപ്പെട്ട ഏതെ 
ങ്കിലും ഉദ്യോഗസ്ഥനോ ആൾക്കോഎതിരായി യാതൊരു നടപടിയും ഉണ്ടായി 
രീക്കുന്നതല്ലെന്ന് (1) ഈ ആക്റുപകാരം ചെയ്തതോ, ചെയ്തതായി 
കരുതപ്പെടുന്നതോആയ ഏതെങ്കിലും പ്രവൃത്തി. സംബന്ധിച്ച് സർക്കാരി 
നെതിരായി യാതൊരു വ്യവഹാരമോ, g( പാസിക്യൂഷനോ മററു നിയമാനുസൃത 
നടപടിയോഉണ്ടായിരിക്കുന്നതല്ല, 

(2 ) ഈ ആക്റോ അതു പ്രകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ ( പ്രകാരം 
ഉത്തമവിശ്വാസത്തിൽ ചെയതതോ ചെയ്യാൻ ഉദ്ദേശിച്ചതോആയ ഏതെങ്കിലും 
കാര്യം സംബന്ധിച്ചു :"ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരായി യാതൊരു 
വ്യവഹാരമോ, പാസിക്യൂഷനോ അഥവാ മററു നിയമാനുസൃത നടപടിയാ 
ഉണ്ടായിരിക്കുന്നതല്ല . 

- 15. ചട്ടങ്ങൾ :-( 1) ഈ ആക്റ്ററിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്ന ആവ 
- ശ്യത്തിനുവേണ്ടി സർക്കാരിന് ഗസററു വിജ്ഞാപനംമൂലം, ചട്ടങ്ങൾ 

ഉണ്ടാ 
ക്കാവുന്നതാണ്. 

(2) (പ്രത്യേകിച്ചും, മേൽപ്പറഞ്ഞ് അധികാരത്തിന്റെ സാമാന്യതയ്ക്ക 
ഭംഗംവരാതെയും, 

1 അങ്ങനെയുളള ചട്ടങ്ങളിൽ താഴെപ്പറയുന്ന കാര്യങ്ങൾക്ക് 
. വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

( എ ) നഷ്ടപരിഹാരപ്പട്ടികയുടെകരട് ഏതു രീതിയിൽ തയ്യാറാക്കണ 
മെന്ന് 

( ബി ), കരടു , നഷ്ടപരിഹാരപ്പട്ടികയുടെ നോട്ടീസ് സംബന്ധിച്ച 
ആക്ഷേപങ്ങൾ ഏതു സമയത്തിനുളളിൽ ബോധിപ്പിക്കണമെന്ന് 

( സി) 9 -ാം വകുപ്പ്(2) –ം ഉപവകുപ്പ് പ്രകാരമുളള അപ്പീലിനുവേണ്ടി 
കൊടുക്കേണ്ട ഫീസ്; 

( ഡി) 11 -ാം വകുപ്പ്(3) -ാം ഉപവകുപ്പു പ്രകാരംതുകകൾ ഏത് അധി 
കാരസ്ഥാനത്തിലോ ബാങ്കിലോആണ്നിക്ഷേപിക്കേണ്ടതെന്ന് ; 

( ഇ ) നിർണ്ണയിക്കേണ്ടതോ നിർണ്ണയിക്കാവുന്നതോആയ മറേറതെങ്കിലും 
കാര്യത്തിന് . 

(3) ഈ ആക്ററ് (പകാരമുണ്ടാക്കുന്നഏതൊരു ചട്ടവും അതുണ്ടാക്കിയ 
തിനുശേഷം ; കഴിയുന്നതാവഗം, നിയമസ യാഗം ർന്നിരിക്കുമ്പോൾ 
അതിൻറ മുമ്പാകെ ആകെ പതിന്നാലു ദിവസത്തേയ്ക്ക് 

അങ്ങനെയുളള 
സമ്മേളനത്തിലോ തുടർച്ചയായുള്ള രണ്ടു . സമ്മേളനത്തിലോ 
പെടാം - വയക്കേണ്ടതും, അപകാരം ! അതു 

"ക്കുന്ന സമ്മേളനമോ, 
അതിനു തൊട്ടടുത്തു വരുന്നസമ്മേളനമോ, അവസാനിക്കുന്നതിനു മുൻപ്, 
നിയമസഭ, ചട്ടം ഒന്നുകിൽ ഭേദഗതി ചെയ്യേണ്ടതാണെന്നോ അഥവാ റദ്ദാക്കേ 
ണ്ടതാണെന്നാ തീരുമാനിക്കുന്നതായാൽ അതിനുശേഷം ആ ചട്ടത്തിന്, 
അതതു സംഗതിപോലെ , അ ങ്ങനെ പ്പെടുത്തിയ രൂപത്തിൽ മാ ( തം 


കാലം ഒര 


വയം 


7 


( പാബല്യമുണ്ടായിരിക്കുന്നതോ അല്ലങ്കിൽ യാതൊരു പ്രാബല്യവുമില്ലാതിരി 

ന്നതം ആകുന്നു ; എന്നിരുന്നാലും അങ്ങനെയുളളപ്പെടുത്തം അഥവാ 
റ 8°ദാക്കലോ പ്രസ്തുത ചട്ടപ്രകാരം നേരത്തെ ചെയ്ത യാതൊന്നിൻറയും 
സാധുതയ്ക്കു ഭംഗംവരുത്താത്ത വിധത്തിലായിരിക്കേണ്ടതുമാകുന്നു . 

16. 8°ദാക്കൽ : . വിളംബരം, അർത്ഥപ്പലിശയേയും ജൻമിലോഗ 
ത്തയും സംബന്ധിക്കുന്നിടത്തോളം ഇതിനാൽ റ8°ദാക്കിയിരിക്കുന്നു . 


, ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
സംസ്ഥാനത്തിന്റെ തിരുവിതാംകൂർ പ്രദേശത്തെ ചില ജന്മിമാർക്ക 
സർക്കാർ, അർത്ഥപ്പലിശ, ജൻമിഭോഗം, കരത്തിൽ ചെലവ്എന്നീ പേരുകളിൽ 
പണം വർഷന്തോറും കൊടുത്തുകൊണ്ടിരുന്നു . ഇപ്പോൾ ഈ പണം അലവൻ 
സുകളുടെ രൂപത്തിൽ പെൻഷൻ നൽകുന്നതിനുളള ഉത്തരവുകൾ വഴിയാണു 
. കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അർത്ഥപ്പലിശയും, ജൻമഭോഗവും കരത്തിൽ 
ചെലവും- കൊല്ലവർഷം 1061 - ലെ റവന്യൂ സെററിൽമെൻറിനു മുമ്പ്, മുൻ 
തിരുവിതാംകൂർ സർക്കാർ ജൻമിമാർക്ക് അനുവദിച്ചുകൊടുത്ത തുകകളാണ്. 
ഇപ്രകാരം, വർഷന്തോറും ആവർത്തിച്ചും പണം കൊടുത്തുവരുന്നതു അങ്ങനെ 
- യുളള അവകാശികൾക്കു നഷ്ടപരിഹാരം നൽകി നിർത്തലാക്കേണ്ടത് ആവ 
ശ്യമാണെന്നു കരുതുന്നു . 

2. " മുകളിൽ പറഞ്ഞ ലക്ഷ്യം സാധിക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളള 
താണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 
അർത്ഥപ്പലിശയോ, ജൻമിഭാഗമോ, കരത്തിരിചെലവോ • വാങ്ങാനുള 
അവകാശം ഇല്ലാതാക്കപ്പെട്ടഓരോ ജൻകിക്കും സർക്കാരിൽനിന്ന് 4 -ാം ഖണ്ഡം 
(1) -ാം ഉപഖണ്ഡപ്രകാരം നഷ്ടപരിഹാരം ലഭിക്കാൻ അവകാശമുണ്ടായിരി 
ക്കുമെന്ന് വ്യവസ്ഥ ചെയ്യാൻ ബില്ലിലെ 3 -ാം ഖണ്ഡം (2) -ാം ഉപഖണ്ഡം 
കൊണ്ടുദ്ദേശിക്കുന്നു. നഷ്ടപരിഹാരം അതതു , സംഗതിപോലെ അർത്ഥ 
പലിശയുടെയോ ജൻമിമോഗത്തിന്റെയോ കരത്തിൽചെലവിൻ തുകയു 
ടെയോ ആ ഖണത്തിൻ (2)റാം ഉപഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂട് 
ചെയ്ത നീരക്കനുസരിച്ച് മൂല്യത്തിന്റെ പിന്തട്ടിരട്ടിയ്ക്കു തുല്യമായ ഒരു 
തുകയായിരിക്കേണ്ടതാണ്. 

2 , 4.0 , വണ് ഡം (2).. ഉപഖണ്ഡപ്രകാരം ഒരു സ്ററാൻറർഡാ 
പായ്ക്കു 6 രൂപ കമത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. 9,41,148 
രൂപയാണ് നഷ്ടപരിഹാരത്തുകയായി നൽകേണ്ടതു . ( അർത്ഥപ്പലിശ 
51,847.20 രൂപയ്ക്കും ജൻമിമോഗം 6,47,136 രൂപയും കരത്തിൽചെലവഴ 
2,42,169.80 രൂപയും ബില്ലിലെ 4 -ാം ഖണ്ഡം (3 -ാം " ഉപഖണ്ഡപ്രകാരം 
നഷ്ടപരിഹാരത്തുകയ്ക്കു നിശ്ചിത ദിവസം മുതൽ നഷ്ടപരിഹാരം 
നൽകുന്ന തീയതിവരെ വർഷത്തിൽ നാലര ശതമാനം പലിശ ഉണ്ടായിരിക്കുന്ന 
താണ്. പലിശ നൽകുന്നതിനുണ്ടാകുന്ന ചെലവു ഇപ്പോൾ കൃത്യമായി കണ 
ക്കാക്കാൻ കഴിയുകയില്ല . 


8 


3 , 8 -ാം ഖണ്ഡത്തിൽ പരാമർശിച്ചിട്ടുളള നോട്ടീസ്, ഗസററിലും 
നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം മറ്റുവിധത്തിലും പസിദ്ധീകരിക്കാനും 
അങ്ങനെയുളള നോട്ടീസിന്റെ പകർപ്പുകൾ 

അവകാശബന്ധമുളള കക്ഷി 
കൾക്കു കൊടുക്കാനും വ്യവസ്ഥ ചെയ്യാൻ 8 -ാം ഖണ്ഡം • കൊണ്ടുദ്ദേശി 
ക്കുന്നു . മുകളിൽപ്പറഞ്ഞിരിക്കുന്ന സംഗതികൾക്കുളള തുശ്ചമായ ചെലവ 
ഇപ്പോൾ കൃത്യമായി കണക്കാക്കാൻ കഴിയുകയില്ല . 


ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം 

സംബന്ധിച്ച മെമ്മോറാണ്ടം 
ഗസററുവിജ്ഞാപനം വഴി ആകൗറു ( പ്രാബല്യത്തിൽ വരുന്ന തീയതി 
നിശ്ചയിക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്താൻ 1 -ാം ഖണ്ഡം ( 31-ാം 
ഉപഖണ്ഡംകൊണ്ടുദ്ദേശിക്കുന്നു . ബില്ലിൻറ് 15 -ാം ഖണ്ഡംആക്ററിൻറ 
ഉദ ° ദേശം നടപ്പിൽ വരുത്തുന്നതിനുവേണ്ടി ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനെ 
അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . അങ്ങനെയുളള ചട്ടങ്ങൾ, മററു സംഗ 
തികൾക്കിടയിൽ, കരടു നഷ്ടപരിഹാരപ്പട്ടിക ഏതു രീതിയിൽ തയ്യാറാക്കണ 
മെന്നും, കരടു നഷ്ടപരിഹാരപ്പട്ടികയുടെ നോട്ടീസ് സംബന്ധിച്ച് ഏതു 
സമയത്തിനകംആക്ഷേപം ബോധിപ്പിക്കണമെന്നും, 9-ാം ഖണ്ഡം (23-ാം ഉപ 
ഖണ്ഡപ്രകാരം ഒരപ്പീലിനു കൊടുക്കേണ്ട ഫീസും, 11-ാം ഖണ്ഡം ( 3) -ാം 
ഉപഖണ്ഡ പ്രകാരം നിക്ഷേപിക്കുന്ന തുകകൾ ഏതു അധികാരസ്ഥാന 
ത്തിലോ ബാങ്കിലോ വേണ്ടതെന്നും, നിർണ്ണയിക്കപ്പെടുന്നതോ 

, നിർണ്ണയിക്ക 
പ്പെടാവുന്നതോ മററതൊരു കാര്യത്തിനും വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 
ഏതു കാര്യങ്ങളെ സംബന്ധിച്ചാണോ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും 
ചട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാവുന്നത് ആ കാര്യങ്ങൾ നടപടികമങ്ങളോ 
ഭരണപരമായ വിശദാംശങ്ങളോ ആയ കാര്യങ്ങളാണ്. കൂടാതെ, ചട്ടങ്ങൾ 
ഉണ്ടാക്കിയതിനുശേഷം അവ നിയമസഭയുടെ സൂക്ഷ്മപരിശോധനയ്ക്കു 
വിധേയവുമാണ് . അങ്ങനെ നിയമനിർമ്മാണാധികാരം ഏൽപ്പിച്ചുകൊടുക്കൽ 
സാധാരണ സ്വഭാവത്തോടുകൂടിയതാകുന്നു . 


പി . ജെ . ജോസഫ്, 


( ശരിത്തർജ്ജമ) 


എ . പി . പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി, 


